                     ** ശൃീ കൃഷ്ണചരിതം  മണിപ്രവാളം **  
                     ~~~~~~~~~~~~~~~~~~~~~~~~~~~   
					 പത്താം  സർഗ്ഗം
				( നരകാസുരവധം, ശംബാസുരവധം )
				------------------------------	

 ഭൌമനാം നരകദാനവാധിപൻ 
 ഭീമബാഹുബലശാലിയാമവൻ 
 വാമലോചനകളെപ്പിടുച്ചുടൻ 
 ധാമസീമനിസമൂഹമാക്കിനാൻ . 				#1
 
 ശക്രവിക്രമമടക്കിവെച്ചുകൊണ്ടാ --
 ക്രമിച്ചു സുരലോകമൊക്കവേ 
 ശക്രദൂതവചനാലതൊക്കവേ 
 ചക്രപാണി ഭഗവാനുമഗ്രഹീൽ .				#2

 സത്യഭാമയൊടുകൂടി മാധവൻ
 പത്രിരാജമധിരുഹ്യ വേഗവാൻ
 ശത്രുദാനവപുരേ കടന്നുചെന്ന --
 സ്ത്രമാരി ചൊരിയും ദശാന്തരേ . 			#3

 അഗ്നിശൈലജലദുർഗ്ഗമൊക്കവേ 
 ഭഗ്നമായതുധരിച്ചു കോപവാൻ 
 ചഞ്ചലം ബത വെടിഞ്ഞുപാഗമൽ
 പഞ്ചവക്ത്രനുടനേമുരാസുരൻ . 				#4

 ചണ്ഡമാമജിതചക്രമേററുടൻ
 ഖണ്ഡിതം യുധിമുരൻെറ മസ്തകം 
 അഞ്ചുകൂടി ഗിരികൂടസന്നിഭം 
 സഞ്ചലിച്ചഥ പതിച്ചുഭൂതലേ . 					#5

 ക്രുദ്ധനാം നരകദാനവാധിപൻ
 യുദ്ധഭൂതലമണഞ്ഞു സത്വരം
 അസ്ത്രകോടികൾ ചൊരിഞ്ഞു തൽക്ഷണം
 പത്തുദിക്കുമുടനേമുടക്കിനാൻ . 				#6

 പക്ഷിരാജനതിഘോരഘോരമാം
 പക്ഷതാഡനവിധം തുടങ്ങിനാൻ 
 ലക്ഷകോടി ശരമങ്ങൊരിക്കലേ  
 രൂക്ഷനാം നരകനും പ്രയുക്തവാൻ . 			#7

 പിന്തിരിഞ്ഞു ഗരുഡൻ തദന്തരേ 
 ഹന്തകിഞ്ചനമയങ്ങി മാധവൻ 
 സത്യഭാമ തരസാധനുസ്സുമാ
 യെത്തിനാളമരവൈരിസന്നിധൌ . 			#8

 സത്യഭാമയുടെ ശസ്ത്രമേററുടൻ
 കൃത്തമായി നരകൻെറ വിഗ്രഹം 
 മത്തകാശിനികളോടു തോൽക്കുമോ
 മത്തനാകിയ മഹാ സുരോത്തമൻ . 			#9

 " നില്ലുനില്ലു ചപലേ !  നിനക്കഹോ 
  വില്ലെടുക്കയുധിയോഗ്യമല്ലെടോ 
  ചൊല്ലു കേൾപ്പതിനസാദ്ധ്യമെങ്കിൽ ഞാൻ
  കൊല്ലുവാനിനി മടിക്കയില്ലെടോ ."			#10

 ഇത്ഥമുദ്ധതമുരച്ചു സത്വരം 
 യുദ്ധമാശു നരകൻ തുടങ്ങിനാൻ
 ക്രുദ്ധനാമസുരവൈരി ചക്രമ --
 ങ്ങുദ്ധരിച്ചു  സമരേ വിളങ്ങനാൻ . 			#11
 
 ബദ്ധവേഗമരികൊണ്ടു മാധവൻ 
 കൃത്തമാക്കി നരകൻെറ മസ്തകം 
 തത്ര തത്ഭടജനങ്ങളൊക്കവേ 
 ചത്തുവീണു തരസാ രണാങ്കണേ .  			#12

 ഭൂമിദേവിയുടെ വാക്കിനാലുടൻ 
 ഭൂമിഭാരഹരൻ  അംബുജേക്ഷണൻ
 ഭൌമജം ച ഭഗദത്തമാദരാൽ
 ഭൌമരാജ്യപരമേശനാക്കിനാൻ . 				#13

 തോഷമോടൊരു ഗജത്തെയെന്നിയേ
 ശേഷമൊക്കെ നിജമാക്കി മാധവൻ 
 കന്യകാജനമനേകമുണ്ടഹോ 
 മുന്നമേ നരകനാലുപാഹൃതം . 				#14

 തത്ര ഷോഡശസഹസ്രമുണ്ടതും
 പത്രികേതു ഭവനം പ്രണീതവാൻ
 പ്രീതി പൂണ്ടദിതികുണ്ഡലദ്വയം
 ദാതുമിന്ദ്രഭവനം പ്രപന്നവാൻ . 				#15

 പണ്ടുപോൽ നരകനാലുപാഹൃതം 
 കൊണ്ടുചെന്നദിതികുണ്ഡലം ദതൌ 
 രണ്ടുുമാസമമരേന്ദ്രമന്ദിരേ 
 കൊണ്ടൽവർണ്ണനലസാതിരുന്നു താൻ .   	#16

 കൊണ്ടൽവേണിമണി സത്യഭാമതാൻ 
 കണ്ടു കൌതുകരസേന കാമിതം 
 അണ്ടർകോനുടയ കല്പവൃക്ഷവും
 കൊണ്ടുപോന്നു ഗരുഡധ്വജൻമുദാ . 			#17

 സംഗരത്തിനണയും ദിവൌകസാം
 സംഘമമ്പൊടു ജയിച്ചു മാധവൻ 
 മങ്കമാരിൽമണി സത്യഭാമത --
 ന്നങ്കണേ നിഹിതവാൻ സുരദ്രുമം . 			#18

 തത്ര ഷോഡശസഹസ്രമംഗനാ --
 പാണിപീഡന മഹോത്സവം മുദാ 
 ചെയ്തുകൊണ്ടു ബഹുരൂപവാനഹോ 
 മാധവൻ നിജപുരേ വിളങ്ങിനാൻ . 			#19

 നാരദൻമുനി പരീക്ഷ ചെയ്‍വതി --
 ന്നാരുമാരുമറിയാതെ വന്നുടൻ 
 വാരിജാക്ഷനുടെ മന്ദിരങ്ങളിൽ 
 ഭൂരികൌതുകരസം പ്രപന്നവാൻ . 			#20

 നാരിമാരുടെ ഗൃഹങ്ങൾ തോറുമ --
 ച്ചാരുഹാസമുഖനാം മുകുന്ദനെ 
 കണ്ടു കണ്ടു മുനി ഹന്തവിസ്മയം 
 പൂണ്ടുകൊണ്ടഥ വണങ്ങി വാങ്ങിനാൻ . 		#21

 മുഗ്‍ധചന്ദ്രമകടാക്ഷവഹ്നിയിൽ 
 ദഗ്‍ധനാകിന മനോഭവൻ തദാ 
 അർഭകത്വമുപഗമ്യ രുഗ്മിണീ --
 ഗർഭസീമനി ജനിച്ചിതേകദാ . 				#22

 ശംബരാസുരനറിഞ്ഞു മായയാ --
 ലംബതൻ മടിയിൽനിന്നെടുത്തുടൻ 
 അംബുജേക്ഷണതനൂജനെ ക്ഷണാ --
 ലംബുരാശിയിലെറിഞ്ഞു മണ്ടിനാൻ . 		#23

 മത്സ്യമശ്ശിശുവിനെ ഗ്രസിച്ചുകൊ --
 ണ്ടുത്സരിച്ചു പരിതോ മഹാർണ്ണവേ 
 മത്സ്യജീവികളിലങ്ങൊരുത്തനാ --
 മത്സ്യമമ്പൊടുലഭിച്ചു തൽക്ഷണം . 			#24

 ദാശനും വലയിൽനിന്നു വേർപെടു --
 ത്താശു ദാശപതിയോടുകൂടവേ 
 അംബുരാശിനികടേ വസിക്കുമ --
 ശ്ശംബരാസുരനു കാഴ്ചയാക്കിനാൻ . 			#25

 നാരദൻെറ വചനേന മുന്നമേ 
 സാരസാക്ഷി രതീദേവിയും മുദാ 
 മായയാ വസതി ശംബരാലയേ 
 മാരസംഗമനുചിന്ത്യ സന്തതം . 				#26

 പാചകവ്രതമവൾക്കു ജീവിതം 
 നീചനാകുമസുരേണ കല്പിതം 
 " ആയവണ്ണമിതുനീ പചിക്ക '' യെ --
 ന്നായവൾക്കതുകൊടുത്തു ശംബരൻ . 		#27

 സമുലമായ മകരോദരം തദാ 
 ലീലയാ ബത പിളർക്കുമന്തരേ 
 ബാലചന്ദ്രരമണീയരൂപനാം 
 ബാലനെസ്സപദി കണ്ടുകാമിനി . 				#28

 പാണികൊണ്ടുടനെടുത്തു ബാലകം 
 മാനിനീമണി വളർത്തിതാദരാൽ 
 നരദൻമുനി ജവേന വന്നുടൻ 
 ചാരുഭാഷിണിയൊടേവമൂചിവാൻ .  			#29

 " പഞ്ചബാണദയിതേ ! ധരിക്ക നീ
  പഞ്ചബാണനിവനഞ്ചിതാനനൻ
  ചഞ്ചലാക്ഷി ! തവ ജീവിതേശ്വരൻ 
  ചഞ്ചലം നഹി വളർത്തുകൊൾക നീ ." 		#30

 " മുന്നമെന്നുടെ നിയോഗമിപ്പൊഴും 
  നിന്നുടെ ഹൃദയതാരിലില്ലയോ ?
  നിന്നുടെ രമണനാം മനോഭവൻ 
  നിന്നുപാന്തഭുവി വന്നു സാമ്പ്രതം ." 			#31

 " സൽഗുണാകരമുകുന്ദനന്ദനൻ
  രുഗ്മിണീജാരജാതനിന്നിവൻ 
  വൽഗുഭാഷിണി ! വളർക്കനീ ശുഭേ 
  മൽഗിരാ തവ ശിവം ഭവിഷ്യതി ."  			#32

 " ശംബരാസുരദുരാഗ്രഹങ്ങളെ 
  ശ്ശംബരാന്തകനകററുമാഹവേ "
  ഇത്തരങ്ങളുരചെയ്തു നാരദൻ 
  സത്വരം ബത മറഞ്ഞു മാമുനി . 				#33
 
 രാഗബന്ധമവളിൽദ്ദിനേ ദിനേ 
 വേഗവർദ്ധിതമറിഞ്ഞു ബാലകൻ 
 എന്തുവാനിതിനു ഹേതുവെന്നവൻ 
 ചിന്തചെയ്തു രതിയോടു ചൊല്ലിനാൻ . 		#34

 " അംബ ! നിന്നുടെ കുമാരനല്ലയോ 
 ഹന്ത ഞാ, നതു മറന്നുപോകയോ 
 എന്തിതിങ്ങനെ വിലാസമഞ്ജുളം 
 സന്തതം തവ വിലോകനാദികം ." 			#35

 " പുത്രലാളനമതിക്രമിച്ചുവ --
  ന്നത്രകാണ്മതിനു ബന്ധമെന്തഹോ ?"
 ഇത്രമാത്രമുരചെയ്തുകേട്ടതി --
 ന്നുത്തരം രതിയുമാശു ചൊല്ലിനാൾ . 		#36

 " എന്നുടെ ഹൃദയവല്ലഭൻ ഭവാ --
  നെന്നു നാരദമുനീന്ദ്രനോതിനാൻ
  ധന്യനാം തവ സുജന്മനോ ബലാ --
  ലന്യജന്മമിതു പുഷ്പസായക! " 				#37

 " ശത്രുവായതു നിനക്കു ശംബരൻ
 പത്രിവാഹനതൂജ ! കേൾക്ക നീ
 ശംബരാസുരവധം കഴിച്ചുകൊ --
 ണ്ടംബുജാക്ഷസവിധേ ഗമിക്ക നാം ."  		#38

 ഇത്ഥമുള്ള രമണീവചസസ്സു കേ --
 ട്ടുദ്ധതം ബത വിളിച്ചു ചൊല്ലിനാൻ
 " യുദ്ധസീമ്നി വരികാശു ശംബരാ !
  സിദ്ധമിങ്ങു തവ ദുഷ്ടചേഷ്ടിതം ."   			#39

" അംബുജാക്ഷസുതനാകുമെന്നെ നീ --
 യംബുരാശിയിലെറിഞ്ഞതും ദൃഢം
 ഡംബരം തവ ശമിക്കുമാഹവേ 
 ശംബരാ വരിക പോരിനജ്ഞസാ ." 			#40

 രുഷ്ടനാം ഹരിസുതൻെറ ഭാഷിതം 
 കേട്ടനേരമഥശംബരാസുരൻ
 എട്ടു ദിക്കുകളുമങ്ങുതൽക്ഷണം 
 പൊട്ടുമാറലറിവന്നു ചൊല്ലിനാൻ . 			#41

 " നില്ലു നില്ലു കുമതേ ! കുമാരകാ !
  കൊല്ലുവാൻ കിമപി കില്ലുമില്ലെടോ .
  വില്ലെടുത്തു കുലയും കരേററി നീ 
  നില്ലെടാ യമപുരപ്രവേശനേ ." 				#42

 " ദുർബ്ബലം തവ കരിമ്പു വില്ലഹോ
  ദുർമ്മതേ ! കിമതുകൊണ്ടു  ജൃംഭസേ ?
  കണ്ടുകൊൾക തവ  കണ്ഠഖണ്ഡനം 
  കൊണ്ടു കീർത്തിവളരുന്നതാശുമേ ." 		#43

 " കുംഭികുംഭമുടനേ പിളർപ്പതി --
   ന്നിമ്പമേറിനൊരു കേസരിക്കഹോ !
  കമ്പമെന്തു മൃഗശാബസന്നിധൌ ?
  കൊമ്പനാനയെ വധിക്കുമോ ശശം ."		#44

 ഇത്ഥമങ്ങുടനടുത്തു ശംബരൻ 
 ബദ്ധരോഷ വികൃതാതി ഭീഷണൻ
 യുദ്ധമാശു ഹരിസൂനുനാ സമം
 സിദ്ധബാണവികടം തുടങ്ങിനാൻ 			#45
 
 മായകൊണ്ടസുരമായ നീക്കിനാ --
 നായതാക്ഷനതുനേരമങ്ങവൻ
 അസ്ത്രമസ്ത്രനികരേണ സംഹരി --
 ച്ചസ്തശങ്കമമർ ചെയ്തുമേവിനാൻ . 				#46

 തേരുമായുധശതം തുരഗവും 
 ചാരുവർമ്മ ശരചർമ്മ ചാപവും 
 ഭൂരിസേനകളുമെന്നിതൊക്കവേ 
 പോരിലമ്പൊടു തകർത്തു മന്മഥൻ .			#47

 സിംഹതുല്യ ബലമുള്ള ദൈത്യനെ --
 സ്സംഹരിച്ചു സമരേസ സൈനികം 
 താരകാരി സമനാത്മ ഭാർയ്യയാ 
 ദ്വാരകാപുരമവാപ മന്മഥൻ .  				#48

 പ്രദ്യുമ്നനും രതിയുമാശു വരുന്നനേരം 
 തദ്ദിക്കിലുളള പുരവാസികൾ സംശയിച്ചു 
 നാരായണൻ വിരവിലേതൊരു നാരിയോടെ 
 പാരാതെഴുന്നരുളി സാമ്പ്രതമെന്നിവണ്ണം . 	  #49

 ഇവനാരു വാനസിത മേഘസുന്ദരൻ 
 ഭുവനൈകവീരനതി ദീർഘലോചനൻ
 അതികോമളാകൃതി മുകുന്ദനോ ചിരാ --
 ദിതി ശങ്കപൂണ്ടു മരുവീതു രുഗ്മിണി . 		#50

 അഥ തത്ര ചെന്നുടനുവാച നാരദൻ
 " പ്രഥിതാംഗഭംഗിസുഭഗേ ! വിദർഭജേ !
 തവ നന്ദനൻ മദനനേഷ സുന്ദരൻ
 നവനീലനീരദശരീരകോമളൻ ." 				#51

 "ചടുലേക്ഷണേ ! കുടിലനായ ശംബരൻ 
  കടലിൽക്കളഞ്ഞു ജനനക്ഷണേ പുരാ 
  അവനെജ്ജവേന കൊലചെയ്തുകൊണ്ടിവൻ 
  തവസന്നിധൌ സപദി വന്നു സുന്ദരൻ ." 	 #52

  " രതിദേവിതാനിവളിവൻെറ വല്ലഭാ 
   ഹിതകാരിണീയമപരന്നു ദുർല്ലഭാ 
   അധുനാനികാമമിവനോടു കൂടി നീ 
   മധുരാനനേ നനു വസിച്ചു കൊൾക നീ ." 	   #53

  ഏവം  പറഞ്ഞു നടകൊണ്ടു മഹാമുനീന്ദ്രൻ 
  ദേവൻ മുകുന്ദനഥ രുഗ്മിണിയും തദാനീം 
  പ്രദ്യുമ്നനോടുമനിശം രതിദേവിയോടും 
  നിത്യം സുഖിച്ചു നിജരാജഗൃഹേ വസിച്ചു . 	     #54

 പ്രദ്യുമ്നനപ്പൊഴുതു രുഗ്മിയുടേകുമാരീം 
 സദ്യോഹരിച്ചിതു വിദർഭനരേന്ദ്ര ഗേഹാൽ
 പ്രദ്യുമ്ന പുത്രനനിരുദ്ധനുടൻ  ജനിച്ചാ --
 നുദ്യന്നിശാകര സമാനശരീര ശോഭൻ . 			#55

 അനിരുദ്ധനും സപദി രുഗ്മിയുടേ 
 തനയൻെറ പുത്രിയെ മുദാഹൃതവാൻ 
 തദനന്തരം കിലവിവാഹവിധൌ 
 യദുവൃഷ്ണി വൃന്ദവുമണഞ്ഞുമുദാ . 				#56

 തത്രോത്സവേ ചൂതുപൊരും ദശായാ --
 മത്യന്തകോപേന ഹലായുധൻ താൻ 
 അസംശയം രുഗ്മിയെ നിഗൃഹിച്ചാ --
 നസാരമൊന്നില്ലതി കോപനാനാം . 				#57

 ബാണാസുരൻെറ സുതയങ്ങുഷയെന്നുപേരാ --
 മേണാങ്കബിംബമുഖി കന്യകയന്നൊരുന്നാൾ
 കണ്ടാൾ കിനാവിലനിരുദ്ധനെ ദൈവഗത്യാ 
 വണ്ടാറണിക്കുഴലി പിന്നെയുണർന്നുകേണാൾ .     #58
  
 " ഹാഹന്ത ! കാമകമനീയ ! മനോജ്ഞമൂർത്തേ !
  ലോകൈകസുന്ദര ! ഭവാൻ പുനരെങ്ങുപോയി ? " 
  ഏവം വിലാപസമയേ സഖി ചിത്രലേഖ
  " കോവാത്രകാന്ത " നിതി ചോദ്യമുടൻ തുടർന്നാൾ .   #59

  '' കണ്ടേനഹം കമപി കാമിനി ചിത്രലേഖേ !
  കണ്ടാൽ മനോഹരനവൻ നവകാമദേവൻ 
  സ്വപ്നം മമാദ്യ സഫലം, വിഫലം ച മന്യേ 
  പിന്നെക്കദാചിദപികണ്ടതുമില്ലെടോ ഞാൻ ". 		#60

  തത്രാന്തരേ ഭുവനവാസി ജനത്തെയെല്ലാം 
  ചിത്രത്തിലങ്ങെഴുതിനാളവൾ ചിത്രലേഖ .
  ചിത്രാവലോകന വിധൌ തദനുക്രമേണ 
  തത്രാനിരുദ്ധനെയുമമ്പൊടു കണ്ടു ബാലാ . 			#61

 കണ്ടാളുഷയ്ക്കജിതപൌത്രവിലോകനം കൊ --
 ണ്ടുണ്ടായ കാമരസമമ്പൊടു ചിത്രലേഖ 
 " വേണ്ടാ നിനക്കു മനതാരിലുഷേ ! വിഷാദം, 
  തണ്ടാർശരാത്മജനെ ഞാനിഹകൊണ്ടു പോരാം ." 	 #62

 ഏവം പറഞ്ഞനുസരിച്ചുടനർദ്ധരാത്രൌ 
 ഗോവിന്ദമന്ദിരമണഞ്ഞഥ ചിത്രലേഖ
 വിദ്യാബലേന കനിനോടനിരുദ്ധനെച്ചെ --
 ന്നുദ്യോഗശാലിനി നിഗൂഢമുപാനയിച്ചാൾ . 			#63

 കുംഭാണ്ഡപുത്രിയുടെ മന്ത്രബലേന വന്നോ --
 രംഭോജലോചനതനൂജതനൂജനോടേ
 സംഭോഗകേളീരമണീയസുഖം ലഭിച്ചാ --
 ളംഭോരുഹാക്ഷി നിഭൃതംബത ബാണപുത്രി . 		#64

 കന്യാഗൃഹത്തിലൊരു ജാരനകത്തു പുക്കാ --
 നെന്നുളള കിങ്കരഗിരാ തരസൈവ ബാണൻ 
 ചെന്നാശു ചൂതുപൊരുതും കളിയാടി മേവും 
 നന്ദാത്മജാത്മജതനൂജനെയങ്ങു കണ്ടാൻ . 			#65

 യുദ്ധായ ചെന്നു കടുകോപവശേന ബാണൻ
 ബദ്ധാവലേപമനിരുദ്ധനുമങ്ങടുത്താൻ .
 യുദ്ധേ ജവേന ഭുജഗാസ്ത്രബലേന ബാലം 
 ബദ്ധ്വാ നിഗൂഢമസുരേന്ദ്രനിമം ചകാര .				#66

 ആകർണ്ണ്യ നാരദഗിരാ നിജപൌത്രബന്ധം 
 വൈകുണ്ഠനും ബലനുമുൽക്കട കോപമോടെ
 സന്നദ്ധ യാദവസമൂഹസമന്വിതന്മാർ
 ചെന്നാശു ശോണിതപുരം പരിതോവളഞ്ഞാർ . 		#67

 ബാണാസുരേശ്വേരപുരീപരിരക്ഷിതാവാ --
 മേണാങ്കശേഖരനണഞ്ഞു രണം തുടങ്ങി .
 പ്രദ്യുമ്‍നനും ഗുഹനുമമ്പൊടു തമ്മിലേററു 
 സദ്യോഥ മാധവനുമാപതിയോടുമേററു . 			#68

 കുംഭാണ്ഡനും മുസലിയും കലഹം തുടങ്ങീ
 കുഭോദരാദിഗണമാസുരസേനയോടേ 
 ഗംഭീരഭൃംഗിരിടി ഭൃംഗി ഭുജംഗരാജ --
 കുഭീന്ദ്രവക്ത്ര ഗളഗർജ്ജിതമെത്ര ഘോരം .			#69

 മടുമലർശരവൈരിവൃന്ദമെല്ലാം 
 ഝടിതി പടയ്ക്കുമടങ്ങി ദൂരെവാങ്ങി 
 പടുമതി ബലിനന്ദനൻ കടന്ന --
 ങ്ങുടനടലിന്നു തുടങ്ങി കൃഷണനോടായ് . 			#70

 അഞ്ഞൂറുവില്ലുകളശേഷമുടൻ മുറിച്ചു 
 കുഞ്ജായതേക്ഷനണഞ്ഞു രണാങ്കണാന്തേ 
 യുദ്ധംതടുപ്പതിനു കോട്ടവി വന്നുനിന്നാൾ
 മദ്ധ്യേ സഹസ്രഭുജനോടിയൊളിച്ചു പോയാൻ . 		#71

 ശൈവജ്വരം ഗുരുതരം ത്രിശിരസ്സടുത്തു 
 വൈവശ്യമാശു മുരവൈരിബലേ ഭവിച്ചു .
 വിഷ്ണുജ്വരം സപദിവന്നവനെജ്ജയിച്ചു 
 കൃഷ്ണൻെറ കാൽക്കലപരജ്വരവും  നമിച്ചു .  			#72

 ശൈവജ്വരത്തോടരുൾചെയ്തു കൃഷ്ണൻ 
 വൈവശ്യമെല്ലാം തവപോരുമിപ്പോൾ
 നമ്മെ സ്മരിക്കും മനുജർക്കുപോലും 
 ചെമ്മേജ്വരക്ലേശമതില്ല നൂനം . 						#73

 ഭൂയോപി ബാണദനുജൻ ദനുജാരിയോട --
 ങ്ങായോധനം ഘനമദേന തുടർന്നനനേരം 
 ചണ്ഡങ്ങളാമുടനവൻെറ ഭുജങ്ങളെല്ലാം 
 ഖണ്ഡിപ്പതിന്നു മധുസൂദനനും തുടങ്ങി . 			#74

 മഹാദേവവാചാ മഹാവീരനപ്പോൾ
 ഇഹോ നാലു ബാഹുക്കൾ മാത്രം കൊടുത്തു .
 മഹാഭക്തി പൂണ്ടങ്ങു ബാണാസുരൻ താൻ 
 മഹാവിഷ്ണുരൂപം വണ്ങ്ങി സ്തുതിച്ചാൻ .  				#75

 " നമസ്തേ ദയാവാരിരാശേ ! മുരാരേ !
  നമസ്തേ മഹാവീര ! ഗോവിന്ദ ! വിഷ്ണോ !
  സമസ്താപരാധം ക്ഷമിക്കേണമേ നീ
  സമസ്താന്തരംഗേ വിളങ്ങുന്ന മൂർത്തേ !" 				#76

 " നവാംഭോദമൂർത്തേ, മദീയാം തനൂജാം 
  ഭവൽപുത്രപുത്രന്നു നൽകുന്നു ഞാനും 
  അവൻ വേട്ടു കൊള്ളേണ മസ്മൽക്കുമാരീം."
  മീവണ്ണം പറഞ്ഞാശു നല്കി തനൂജാം .  				#77

 സാനന്ദം വാസുദേവൻ സരസതരമുഷാ --
		കാന്തനാം പൌത്രനോടും 
 നാനാ വൃന്ദങ്ങളോടും ഹലധരമുഖമാം 
		വൃഷ്ണിസംഘത്തിനോടും 
 സാകം ഗത്വാ സമോദം ജലധിവലയിതം 
		 മന്ദിരം സുന്ദരാംഗോ 
 ലോകം പാലിച്ചു ലീലാമനുജനനുദിനം 
		 മിത്രവാനത്രവാണാൻ . 						#78

			** പത്താം  സർഗ്ഗം സമാപ്തം **
 		-------------------------------------------------------
 